Kerala Gazette No. 23 dated 6th June 2017 . 


PART I 


सत्यमेव जयते 


GOVERN 


കർ 


അവ 


Sരകാ 


ENT OF KER 


ര 


KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 


സാമൂഹ്യനീതി വകുപ്പ് അംഗപരിമിതർക്ക് പി .എസ്. സി . മുഖേനയുള്ള 
- നിയമനങ്ങളിൽ 3 % സംവരണം 1996 മുതൽനൽകിയും 100 പോയിന്റ് 
റിസർവേഷൻ റോസ്റ്ററിൽ 33, 66, 99 എന്നീ ഔട്ട്ഓഫ് 
ടേണുകൾക്ക് പകരമായി 1, 34, 67 ഔട്ട് ഓഫ് 
ടേണുകൾ നിശ്ചയിച്ചുകൊണ്ടും ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നു 


സാമൂഹ്യനീതി ( ഡി) വകുപ്പ് 
സ . ഉ . ( പി ) നമ്പർ 8/ 17/ സാ . നീ . വ 

തിരുവനന്തപുരം, 2017 മേയ് 6. 


പരാമർശം: - 1. 14-7 -2008 - ലെ GO . ( P ) No. 20/ 98 /P & ARD നമ്പർ ഉത്തരവ് 

2, 19 - 7 - 2008 - ലെ സ . ഉ . ( പി ) നമ്പർ 46 | 2008 | സാ . ക്ഷേ . വ . 

നമ്പർ ഉത്തരവ് 
3 . 24 - 1 - 2011 - ലെ സ . ഉ . ( പി ) നമ്പർ 7 / 2011/ സാ . ക്ഷേ . വ . 

നമ്പർ ഉത്തരവ് 
4. പി.എസ്. സി.യുടെ 30 - 8 -2016 - ലെ A VIII (1 ) 4068/ 03 / GW നമ്പർ 

കത്ത് 
5. OM No . 36035/3/ 2004/ Estt. (Res) dated 29-12 -2005 of Ministry 

of Personnel, Public Grievances & Pensions, Department of 

Personnel, Government of India 
6. 16 -12- 2016- ലെ OA No. 2499/16 - ന്റെ വിധിന്യായം 
7. OA (EKM) No . 654/2015, OA (EKM) No. 539/ 2016 തുടങ്ങി 

സമാന കേസുകളിലെ വിധിന്യായങ്ങൾ 


11 


ഉത്തരവ് 


1995 - ലെ പി. ഡബ്ല . ഡി . ആക്റ്റ്വകുപ്പ്33 അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻറ 
ക്ലാസ്സ് 3, 4 നിയമനങ്ങളിൽ 3 % സംവരണം ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കി പരാമർശം 1 
പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . പരാമർശം 2 പ്രകാരം പി. എസ്. സി. റാങ്ക് 
ലിസ്റ്റിലെ സംവരണ പോയിന്റുകൾ 33, 66, 99 എന്നാക്കി നിശ്ചയിച്ചുകൊണ്ടും (i) Blind or 
low vision ( ii ) Hearing impairment ( iii) Locomotor disability or cerebral palsy 
എന്നീ വിഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ചു കൊണ്ടും ഉത്തരവ് 
പുറപ്പെടുവിച്ചിരുന്നു . 


- 1- 1- 2004 മുതൽ 31-12 - 2007 വരെയുള്ള കാലയളവിലെ ബാക്ക് ലോഗ്കണ്ടെത്തി 
സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെഅംഗപരിമിതരുടെ നിയമനം നടത്താൻ പി. എസ്. സി. യെ 
ചുമതലപ്പെടുത്തി പരാമർശം 3 പ്രകാരം ഉത്തരവായിരുന്നു . 


പരാമർശം ആറിലേയും ഏഴിലേയും വിധിന്യായത്തിൽ അംഗപരിമിതർക്ക് 3 ശതമാനം 
സംവരണം ഉറപ്പുവരുത്തി1996 മുതലുള്ളബാക്ക് ലോഗ് വേക്കൻസികൾകണ്ടെത്തുവാനും 
33, 66. 99 എന്ന റോസ്റ്റർ പോയിന്റിൽ മാറ്റം വരുത്തി 1, 34, 67 എന്നാക്കി മാറ്റുന്നതിന് 
ആവശ്യമായ നടപടികൾ അടിയന്തിരമായി കൈക്കൊള്ളുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. 


- സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു . ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ 
SLP. No . 14889 of 2009 - ലേയും Civil Appeal No . 9096/2013 - ലേയും വിധി 
ന്യാ യ ത്തിന്റെയും വിവിധ കോടതി വിധികളുടെയും കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷന്റെ അഭിപ്രായത്തിന്റെയും സൂചന 5- ലെ കേന്ദ്ര സർക്കാരിന്റെ ഓഫീസ് 
മെമ്മോറാണ്ടത്തിന്റെയും വെളിച്ചത്തിൽ സർക്കാർ / അർദ്ധ സർക്കാർ സ്വയം ഭരണ 
സ്ഥാപനങ്ങൾ/യൂണിവേഴ്സിറ്റികൾ/ സർക്കാരിൽ നിന്നുംഏതെങ്കിലും തരത്തിലുള്ള സഹായം 
ലഭിക്കുന്ന സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ നിയമന 
ങ്ങളിൽ നിലവിൽ ഭിന്നശേഷിക്കാർക്കായുള്ള 100 പോയിന്റ് റിസർവേഷൻ റോസ്റ്ററിലെ 
33, 66 , 99 എന്നീ ഔട്ട് ഓഫ് ടേണുകൾക്ക് പകരമായി 1, 34 , 67 എന്നീ ഔട്ട്ഓഫ് 
ടേണുകൾ നിശ്ചയിച്ചും PWD Act നിലവിൽ വന്ന തീയതിയായ 7 -2 -1996 മുതൽ 
അംഗപരിമിതർക്ക് കേഡർ ട്രെങ്തിന്റെ 3 ശതമാനം സംവരണത്തിന് അംഗീകാരം 
നൽകിയും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ടി വിഷയം സംബന്ധിച്ച് വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറപ്പെടുവി 
ക്കുന്നതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 


മിനി ആന്റണി, ഐ . എ .എസ്., 

പെഷ്യൽ സെക്രട്ടറി. 


സെക്രട്ടറി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം 
അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യാലയം, ബ്രാഞ്ച് ഓഫീസ്, തിരുവനന്തപുരം 

(ആമുഖ കത്ത് സഹിതം ) 
എല്ലാ വകുപ്പദ്ധ്യക്ഷന്മാർക്കും 
എല്ലാ അർദ്ധസർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ/യൂണിവേഴ്സിറ്റികൾ സർക്കാരിൽ 
നിന്നും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന സ്ഥാപന 
ങ്ങളിലെ അദ്ധ്യക്ഷന്മാർക്കും 
ഡയറക്ടർ, സമൂഹ്യനീതി വകുപ്പ് 
കരുതൽ ഫയൽ/ഓഫീസ് കോപ്പി. 


